O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 നവംബർ 02 


Tuesday , 02th November 2021 


1197 തുലാം 17 


1943 കാർത്തികം 11 


17th Thulam 1197 


11th Karthika 1943 


വാല്യം 10 


നമ്പർ 


43 


Vol . X 


No. 


Part III 


FOREST AND WILDLIFE DEPARTMENT 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


42 


ERRATUM NOTIFICATION 


No. EFLI - 177970 / 2021 . 


28th September 2021 . 


In exercise of the powers conferred under Section 3 ( 1 ) of the Kerala Forests ( Vesting & Management of Ecologically Fragile Lands ) Act 2003 , it is hereby Notified that the following corrections are made against Serial Nos . 2 , 3 , 4 & 12 of the notification published vide No. EFL4-117539 / 2019 dated 9-12-2019 in the Kerala Gazette No. 2 dated 14-1-2020 as detailed in the schedule below . 


Authenticity may be verified through https://compose.kerala.gov.in/ 
This is a digitally signed Gazette . 


SCHEDULE 


Boundaries 


SI . 
No. 


District 


Taluk 


Forest 
Division 


Range 


Locality 


Village 


Survey with Sub division 


Extent in 
Hectares ( Approx ) North 


East 


South 


West 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 7 ) 


( 8 ) 


( 9 ) 


( 10 ) 


( 11 ) 


( 12 ) 


( 13 ) 


242 


KERALA GAZETTE 


Kozhikode 


Vadakara 


Kozhikode 


2 


Chadanathumkund Chadanathumkund 


Vested Forest item No. 37A 


Kuttiady 


Kannvam Reserve Forest Private Land 


Vested Forest item No. 37A 


Valayam 


Vested Forest item Reserve Forest No. 37A , Private 

Land . Kannvam 


12.50 


242 


Kozhikode 


Vadakara 


3 


Kozhikode 


Kuttiady 


Valayam 


EFL Area 


Private Land 


Private Land 


0.80 


Part III 


Boundaries 


SI . 
No. 


District 


Taluk 


Forest 
Division 


Range 


Locality 


Village 


Survey with Sub 
division 


Extent in Hectares ( Approx ) North 

( 9 ) ( 10 ) 


East 


South 


West 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 7 ) 


( 8 ) 


( 11 ) 


( 12 ) 


( 13 ) 


Authenticity may be verified through https://compose.kerala.gov.in/ 
This is a digitally signed Gazette . 


242 


Kozhikode 


4 


Vadakara 


Chadanathumkund 


Kozhikode 


Kuttiady 


Valayam 


0.48 


Kannavam 

Reserve Forest Vested Forest item No. 35 


Reserve Forest Vested Forest Kannavam item No. 35 


Vested Forest EFL area item No. 35 


Vested Forest Private land item No. 35 


159 / 1AI 


12 


Kozhikode 


Vadakara 


Kozhikode 


Kuttiady 


Elipetty 


Thinoor 


0.32 


KERALA GAZETTE 


( Sd . ) 


Custodian ( Ecologically Fragile Lands ) 


Explanatory Note ( This does not form part of the notification but is intended to indicate its general purpose ) The land as per the schedule attached was originally notified under section 3 ( 1 ) of Kerala Forest ( Vesting and Management of Ecologically Fragile Land ) Act 2003 as per Notification No. EFL4-117539 / 2019 dated 9-12-2019 published in the Kerala Gazette No. 2 dated 14-1-2020 against Serial Nos . 2,3,4 and 12. On verification it is found that some errors have crept in the locations an boundaries in the referred original notification . The names of locations and boundaries are corrected as shown in the revised schedule attached . The erratum notification is intended to achieve the above purpose . 


43 


44 


KERALA GAZETTE 


Part III 


കേരള വനം വകുപ്പ് 
ശെന്തുരുണി വൈൽഡ് ലൈഫ് ഡിവിഷൻ 


ദർഘാസ് പരസ്യം 


നമ്പർ - എസ്.ഡി 4-2105 / 2021 


തീയതി - 26.10.2021 


ശെന്തുരുണി വന്യജീവി സങ്കേതത്തിൽ 2021-22 സാമ്പത്തിക വർഷത്തിൽ താഴെ പറയുന്ന പ്രവർത്തിക്ക് 
കേരള സർക്കാർ ഉത്തരവ് നമ്പർ ( കയ്യെഴുത്ത് ) 26/2017 വനം , തീയതി 20.05.2017 പ്രകാരം രജിസ്റ്റർ 
ചെയ്തിട്ടുള്ള മുൻ പ്രവർത്തി പരിചയമുള്ള കരാറുകാരിൽ നിന്നും പ്രവർത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള 
മുദ്ര വച്ച മൽസര സ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചു കൊള്ളുന്നു . ദർഘാസ് ഫോറങ്ങളും മറ്റ് വിശദ 
വിവരങ്ങളും താഴെ ഒപ്പ് വച്ച ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ നിന്നും 16.11.2021 ഉച്ചയ്ക്ക് 1 മണി വരെ എല്ലാ 
പ്രവർത്തി ദിവസങ്ങളിലും ലഭിക്കുന്നതായിരിക്കും . ദർഘാസുകൾ 16.11.2021 ഉച്ചയ്ക്ക് 3 മണി വരെ 
സ്വീകരിക്കുന്നതും അന്നേ ദിവസം വൈകിട്ട് 03.30 മണിയ്ക്ക് താഴെ ഒപ്പ് വെച്ച ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ 
വച്ച് ഹാജരുള്ള ദർഘാസുകാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസ് തുറന്ന് പരിശോധിക്കുന്നതുമായിരിക്കും . നിശ്ചിത 
ദിവസം എന്തെങ്കിലും കാരണത്താൽ ടെണ്ടർ നടക്കാതിരുന്നാൽ 18.11.2021 ന് നിശ്ചിത സ്ഥലത്തും സമയത്തും 
ടെണ്ടർ നടത്തുന്നതായിരിക്കും . 

ദർഘാസ് സ്വീകരിക്കുന്ന അവസാന ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചാൽ അടുത്ത പ്രവൃത്തി ദിവസം 
നിശ്ചിത സമയത്ത് ദർഘാസുകൾ സ്വീകരിക്കുന്നതും തുറക്കുന്നതുമായിരിക്കും 


ക്ര 


ടെണ്ടർ 


റഫറൻസ് 


ജോലിയുടെ പേര് 


അളവ് 


നം 


നാ 


ഏകദേശം 
അടങ്കൽ 
തുക 


നിരത 
ദ്രവ്യം 


ടെണ്ടർ 
ഫോറത്തിന്റെ 

വില 


നാ 


1 


33/21 


എസ്.ഡി 4 
2106/21 


7200 എം 


1,34,800 / 


2100 


500+ ജി.എസ് . 
ടി ( 12 ശതമാനം 

) 


2 


34/21 


ട്രക്ക് പാത്തുകളുടെ 
അറ്റകുറ്റപ്പണികൾ 

കളംകുന്ന് 
സെക്ഷനിലെ കൊപ്പം 
മുതൽ മരോട്ടിച്ചാൽ 

വരെ ( 4 കി.മി ) , 
തവളപ്പാറ മുതൽ 
എച്ച്.എം.എസ് 
വരെയുള്ള ( 4 കി.മി ) 

ഈജപ്പടപ്പ് 
സെക്ഷനിലെ 
സ്റ്റീഫനാറടി മുതൽ 
ആനച്ചന്ത വരെയുളള 

( 4 കി.മി ) 
കല്ലുവരമ്പ് 
സെക്ഷനിലെ 
ആഞ്ഞിലിമുക്ക് 
മുതൽ കട്ടിളപ്പാറ 
വരെ ( 3.1 കി.മി ) ഒന്നും 

മെൽ മുതൽ 
ഉണക്കാട് വരെ 

( 3 കി.മി ) 


എസ്.ഡി 3 
2101/21 


3600 എം 


67400 / 


1100 


500+ ജി.എസ് . 
ടി ( 12 ശതമാനം 

) 


500+ ജി.എസ് . 
ടി ( 12 ശതമാനം 

) 


3 


3 


എസ്.ഡി 2 
2093/21 


35/21 


5490 എം 


1,02,800 / 


1600 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


02th November 2021 


KERALA GAZETTE 


45 


4 


36/21 


എസ്.ഡി 4 
2168/21 


4050 എം 


99,600 / 


1500 


500+ ജി.എസ് . 

ടി 
( 12 ശതമാനം ) 


5 


37/21 


എസ്.ഡി 3 
2100/21 


2 നം 


73,300 / 


1100 


500+ ജി.എസ് . 
ടി ( 12 ശതമാനം 

) 


6 


38/21 


എസ്.ഡി 2 
2092/21 


2 നം 


1,11,200 / 


1700 


500+ ജി.എസ് . 
ടി ( 12 ശതമാനം 

) 


7 


39/21 


എസ്.ഡി 4 
2104/21 


2 നം 


1,19,300 / 


1800 


കൂപ്പ് റോഡുകളുടെ 
അറ്റകുറ്റപ്പണികൾ 
എർത്ത് ഡാം മുതൽ 
കളംകുന്ന് വരെ 

( 3 കി.മി ) 
സൂചിമല , 
പോങ്ങംമൊട്ട 
ഏരിയാകളിലെ 
വാട്ടർഹോളുകളുടെ 
( എലഫന്റ് പോണ്ട് ) 
നിർമ്മാണ ജോലികൾ 
മഞ്ചൽ , മാങ്കുത്ത് 

തളിക്കൽ 
ഏരിയാകളിലെ 
വാട്ടർഹോളുകളുടെ 
( എലഫന്റ് പോണ്ട് ) 
നിർമ്മാണ ജോലികൾ 
അപ്പർ മണ്ണന്തറ , 
പൊന്നമ്മകൊങ്കൽ 

ഏരിയായിലെ 
വാട്ടർഹോളുകളുടെ 
( എലഫന്റ് പോണ്ട് 
ശുചീകരണ 
ജോലികൾ 
ഈത്താട്ടുമുക്ക് , 

പട്ടക്കുളം 
ഏരിയാകളിലെ 
വാട്ടർഹോൾ ( എലഫ 

ന്റ് പോണ്ട് ) 
ശുചീകരണ 
ജോലികൾ 
മാങ്കുത്ത് , ചൂടൽ , 

ഒന്നാം ജുണ്ട് 
ഏരിയാകളിലെ 

വാട്ടർഹോൾ 
( എലഫന്റ് പോണ്ട് ) 
ശുചീകരണ 

ജോലികൾ 
കൊപ്പം , കുറുന്തോട്ടി 
വളവ് ഏരിയാകളിലെ 

വാട്ടർഹോൾ 
( എലഫന്റ് പോണ്ട് ) 
നിർമ്മാണജോലികൾ 


500+ ജി.എസ് . 
ടി ( 12 ശതമാനം 

) 


500+ ജി.എസ് . 
ടി ( 12 ശതമാനം 


8 


എസ്.ഡി 3 
2103/21 


40/21 


2 നം 


1,19,300 / 


1800 


9 


41/21 


എസ്.ഡി 2 
2095/21 


3 നം 


1,79,000 / 


2700 


500+ ജി.എസ് . 
ടി ( 12 ശതമാനം 

) 


10 


42/21 


എസ്.ഡി 2 
2198/21 


2 നം 


87,950 / 


1400 


500+ ജി.എസ് . 
ടി ( 12 ശതമാനം 

) 


കരാർ കാലാവധി 


- 


എഗ്രിമെന്റ് തീയതി മുതൽ 60 ദിവസം വരെ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


46 


KERALA GAZETTE 


Part III 


ദർഘാസ് ഫോറത്തിനുള്ള 
അപേക്ഷ ലഭിക്കുന്ന 

16.11.2021 ഉച്ചയ്ക്ക് 1 മണി വരെ 
അവസാന തീയതിയും സമയവും 
ദർഘാസ് . സ്വീകരിക്കുന്ന 
അവസാന തീയതിയും 

16.11.2021 ഉച്ചയ്ക്ക് ശേഷം 3 മണി വരെ 
സമയവും 
ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 

16.11.2021 ഉച്ചയ്ക്ക് ശേഷം 3.30 മണി 
ദർഘാസ് പകരം തീയതി 

18.11.2021 
ദർഘാസ് സ്ഥലം 

വൈൽഡ് ലൈഫ് ഡിവിഷൻ , ശെന്തുരുണി 


കൂടുതൽ വിവരങ്ങൾ ശെന്തുരുണി വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസിൽ നിന്നും ( 0475-2344600 ) , 
ശെന്തുരുണി അസി . വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസിൽ നിന്നും ( 0475-2344300 ) എല്ലാ പ്രവർത്തി 
ദിവസങ്ങളിലും അന്വേഷിച്ചാൽ അറിയാവുന്നതാണ് . 


Suons 


WARDED 


OFFICE OF THE WILDLIFE 


സജീവ് കുമാർ ബി 
വൈൽഡ് ലൈഫ് വാർഡൻ 

ശെന്തുരുണി 
( കേരള ഗവർണ്ണർക്ക് വേണ്ടി ) 


* 


PIN 6:30 


SHENDURNY 
, THENMALA 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


02th November 2021 


KERALA GAZETTE 


47 


കേരള വനം വകുപ്പ് 
ശെന്തുരുണി വൈൽഡ് ലൈഫ് ഡിവിഷൻ 


ദർഘാസ് പരസ്യം 


എസ്.ഡി. 2- 2176/2021 


തീയതി - 27.10.2021 


കേരള ഗവർണ്ണർക്ക് വേണ്ടി വൈൽഡ് ലൈഫ് വാർഡൻ , ശെന്തുരുണി താഴെ പട്ടികയിൽ വിവരിക്കുന്ന 
പ്രവർത്തികൾക്ക് കേരള പൊതു മരാമത്ത് വകുപ്പിലെ അംഗീകൃത കരാറുകാരിൽ നിന്നും മൽസര സ്വഭാവമുള്ള 
ദർഘാസുകൾ പ്രവർത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള മുദ്ര വച്ച കവറുകളിൽ താഴെ പറയുന്ന 
തീയതിക്കും സമയത്തിനും കിട്ടത്തക്ക വിധ ക്ഷണിച്ചു കൊള്ളുന്നു . 


ദർഘാസ് ഫോറം 2021 നവംബർ മാസം 17 ന് ഉച്ചയ്ക്ക് 1 മണി വരെ വിതരണം നടത്തുന്നതിനും മുദ്ര വച്ച 
ദർഘാസുകൾ വൈകുന്നേരം 3 മണി വരെ സ്വീകരിക്കുന്നതും , അന്നേ ദിവസം 3.30 ന് ഹാജരുള്ള കരാറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ വൈൽഡ് ലൈഫ് വാർഡനോ 

അദ്ദേഹം 

അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ 
തുറക്കുന്നതുമായിരിക്കും . 2021 നവംബർ 17 ന് ഏതെങ്കിലും കാരണവശാൽ ടി ജോലികളുടെ ഏതെങ്കിലും 
ജോലിയുടെ ദർഘാസ് നടക്കാതിരിക്കുകയാണെങ്കിൽ ടി ജോലികളുടെ ജോലിയുടെ ദർഘാസ് വീണ്ടും 2021 
നവംബർ മാസം 19 ന് വൈകുന്നേരം 3 മണി വരെ സ്വീകരിക്കുന്നതും , അന്നേ ദിവസം 3.30 ന് ഹാജരുള്ള 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ വൈൽഡ് ലൈഫ് വാർഡനോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ 
തുറക്കുന്നതുമായിരിക്കും . മേൽ വിവരിച്ച ദിവസങ്ങളിൽ എന്തെങ്കിലും കാരണങ്ങളാൽ ടെണ്ടർ നടക്കാതിരിക്കുന്ന 
പക്ഷ 2021 നവംബർ 24 ന് 1 മണി വരെ ടെണ്ടർ ഫോറം വിതരണം നടത്തുന്നതും മുദ്ര വച്ച ദർഘാസുകൾ 
വൈകുന്നേരം 3 മണി വരെ സ്വീകരിക്കുന്നതും , അന്നേ ദിവസം 3.30 ന് ഹാജരുള്ള കരാറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമായിരിക്കും . 


ദർഘാസ് സമർപ്പിക്കേണ്ട ദിവസം ഒരു പൊതു ഒഴിവ് ഹർത്താൽ ദിവസമായി വരികയാണെങ്കിൽ 
തൊട്ടടുത്ത പ്രവർത്തി ദിവസം ദർഘാസ് സമർപ്പിക്കേണ്ട അവസാന ദിവസമായി കണക്കാക്കുന്നതാണ് , അന്നേ 
ദിവസം ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമായിരിക്കും . 


ദർഘാസ് പ്രമാണങ്ങളും മറ്റു വിശദ വിവരങ്ങളും വൈൽഡ് ലൈഫ് വാർഡൻ , ശെന്തുരുണിയുടെ 
ഓഫീസിൽ നിന്നും ദർഘാസ് സമർപ്പിക്കേണ്ട അവസാന തീയതിക്ക് മുൻപ് മുതൽ ദർഘാസ് സമർപ്പിക്കേണ്ട 
അവസാന ദിവസം ഉച്ചയ്ക്ക് 1 മണി വരെ പ്രവർത്തി ദിവസങ്ങളിൽ ദർഘാസ് ഫോറത്തിന്റെ വില രൊക്ക 
പണമായി അടച്ച് രേഖാ മൂലം അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ് . ദർഘാസ് പ്രമാണത്തിന് വേണ്ടി അടയ്ക്കുന്ന 
തുക യാതൊരു കാരശാലും തിരികെ കൊടുക്കുന്നതല്ല . ദർഘാസ് പ്രമാണങ്ങൾ കേരള പൊതുമരാമത്ത് 
വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അംഗീകൃത കരാറുകാർക്ക് മാത്രം ലഭിക്കുന്നതും പ്രമാണങ്ങൾ അന്യോന്യം 

മാറാൻ പാടില്ലാത്തതുമാകുന്നു . ആദായ നികുതി കുടിശ്ശിക വരുത്തിയവരുടെ ദർഘാസുകൾ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 

ശെന്തുരുണി വൈൽഡ് ലൈഫ് വാർഡന്റെ പേരിൽ പണയപ്പെടുത്തിയതും ദേശീയ ഷെഡ്യൂൾഡ് 
ബാങ്കുകളിൽ നിന്നും ലഭിക്കുന്നതുമായ നിശ്ചിത തുകയ്ക്കുള്ള ഡിമാന്റ് ഡ്രാഫ്റ്റ് നിരത ദ്രവ്യമായി 
ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ് . പരസ്യത്തിൽ ഏകദേശ അടങ്കൽ 

തുകയാണ് 
രേഖപ്പെടുത്തിയിട്ടുള്ളത് . ദർഘാസ് സമയത്ത് അടങ്കൽ തുകയിൽ വ്യത്യാസം വരാവുന്നതാണ് . 


ൾ 


ദർഘാസ് സ്വീകരിച്ച 

പ്രവർത്തി ലഭിച്ച കരാറുകാരൻ കരാർ വയ്ക്കാതെ ഒഴിഞ്ഞു 
പോവുകയാണെങ്കിൽ ഈ കാരണം കൊണ്ട് പ്രസ്തുത പ്രവർത്തി വേറെ കരാറുകാരെ ഏൽപ്പിക്കേണ്ടി വന്നാൽ 
തന്മൂലം സർക്കാരിനുണ്ടാകുന്ന എല്ലാ കഷ്ടനഷ്ടങ്ങളും ആദ്യ കരാറുകാരനിൽ നിന്നും ഈടാക്കുന്നതിന് 200 
രൂപാ മുദ്ര പത്രത്തിൽ ഒരു സമ്മതപത്രം എഴുതി ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ് . 

കേരള പൊതുമരാമത്ത് വകുപ്പിലും കേരള വനം വകുപ്പിലും നിലവിലുള്ള ദർഘാസ് സംബന്ധിച്ച് എല്ലാ 
വ്യവസ്ഥകളും ഈ ദർഘാസിനും ബാധകമായിരിക്കുന്നതാണ് . കൂടുതൽ വിവരങ്ങൾ ഓഫീസ് സമയത്ത് ഈ 
ഓഫീസിൽ നിന്നും അറിയാവുന്നതാണ് . ഫോൺ നമ്പർ - 0475-2344600 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


48 


KERALA GAZETTE 


Part III 


പട്ടിക 


ക്ര 


ടെണ്ടർ 


റഫറൻസ് 


6 


ജോലിയുടെ പേര് 


ആള് 


ഏകദേശം 
അടങ്കൽ 
തുക 


നിരത 
ദ്രവ്യം 


ടെണ്ടർ 
ഫോറത്തിന്റെ 

വില 


നം 


ന 


Mo 


1 


43/21 


1 നം 


96,500 / 


1500 


500+ ജി.എസ് . 
ടി ( 12 ശതമാനം 

) 


2 


44/21 


1 നം 


2,44,700 / 


3700 


500+ ജി.എസ് . 
ടി ( 12 ശതമാനം 

) 
500+ ജി.എസ് . 
ടി ( 12 ശതമാനം 

) 


3 


45/21 


1 നാ 


1,19,500 / 


കട്ടിളപ്പാറയിലെ 
എസ്.ഡി 2 

നേച്ചർ 
2176/21 

എഡ്യൂക്കേഷൻ 

സെന്ററിന്റെ 

അറ്റകുറ്റപ്പണികൾ 
എസ്.ഡി 4 

ഇടിമുഴങ്ങാൻപാറയി 

ലെ ക്യാംപ് ഷെഡിന്റെ 
1881/21 

അറ്റകുറ്റപ്പണികൾ 

റോക്ക് വുഡ് 
എസ്.ഡി 2 ഏരിയായിലെ ക്യാംപ് 
2002/21 ഷെഡിന്റെ 

അറ്റകുറ്റപ്പണികൾ 

കുറുന്തോട്ടിവളവ് 
എസ്.ഡി 2 ഏരിയായിലെ ക്യാംപ് 
1958/21 ഷെഡിന്റെ 

അറ്റകുറ്റപ്പണികൾ 

പാണ്ടിമൊട്ട 
എസ്.ഡി 2 | ഏരിയായിലെ ക്യാംപ് 
1857/21 ഷെഡിന്റെ 

അറ്റകുറ്റപ്പണികൾ 
എസ്.ഡി 2 

കല്ലാർ ഏരിയായിലെ 

ക്യാംപ് ഷെഡിന്റെ 
2186/21 

അറ്റകുറ്റപ്പണികൾ 


1800 


4 


46/21 


1 നം 


1,32,500 / 


2000 


500+ ജി.എസ് . 
ടി ( 12 ശതമാനം 

) 


5 


47/21 


1 നാ 


3,17,700 / 


4800 


635+ ജി.എസ് . 

ടി 
( 12 ശതമാനം ) 
550+ ജി.എസ് . 
ടി ( 12 ശതമാനം 

) 


6 


48/21 


1 നാ 


2,68,875 / 


4100 


കരാറുകാരുടെ കാറ്റഗറി - എ , ബി , സി , ഡി 
കരാർ കാലാവധി - എഗ്രിമെന്റ് തീയതി മുതൽ 90 ദിവസം വരെ 


ദർഘാസ് ഫോറത്തിനുള്ള അപേക്ഷിക് ലഭിക്കുന്ന 

17.11.2021 ഉച്ചയ്ക്ക് 1 മണി വരെ 
അവസാന തീയതിയും സമയവും 
ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും 

17.11.2021 ഉച്ചയ്ക്ക് ശേഷം 3 മണി വരെ 
സമയം 
ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 

17.11.2021 ഉച്ചയ്ക്ക് ശേഷം 3.30 മണി 
ദർഘാസ് പകരം തീയതി 

19.11.2021 / 24.11.2021 
ദർഘാസ് സ്ഥലം 

വൈൽഡ് ലൈഫ് ഡിവിഷൻ , ശെന്തുരുണി 


Sum 


WARDEN 


OFFICE 


സജീവ് കുമാർ ബി 
വൈൽഡ് ലൈഫ് വാർഡൻ 

ശെന്തുരുണി 
( കേരള ഗവർണ്ണർക്ക് വേണ്ടി ) 


Sver 


FICE OF THE WILD LIFE 
SESLENDORNYTHINHALA * 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


02th November 2021 


KERALA GAZETTE 


49 


ഇ - ലേല പരസ്യം 


നമ്പർ എ2-7395 / 2016 . 


2021 ഒക്ടോബർ 18 . 


മണ്ണാർക്കാട് ഡിവിഷൻ പരിധിയിലെ വിവിധ ഒ . ആർ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളതും കേരള വനം 
നിയമം 1961 Section 61 ( A ) പ്രകാരം സർക്കാരിലേക്ക് കണ്ടുകെട്ടിയതും കണ്ടം ചെയ്തതുമായ താഴെ 
പട്ടികയിൽ കാണിച്ചിരിക്കുന്ന വാഹനങ്ങൾ MSTC മുഖേന 2021 നവംബർ 15 - ന് ഇ - ലേലം നടത്തു 
ന്നതായിരിക്കും . MSTC Ltd. കമ്പനിയിൽ ലേലത്തിനായി രജിസ്റ്റർ ചെയ്ത വ്യക്തികൾക്ക് ലേലത്തിൽ 
പങ്കെടു ക്കാ വു ന്നതാണ് . വിശദ വിവരത്തിനായി www.mstcecommerce.com എന്ന വെബ്സൈറ്റ് 
സന്ദർശിക്കുക . കൂടാതെ 8547602309 , 8547602308 , 04924222574 എന്നീ നമ്പരുകളിൽ ബന്ധപ്പെടുക . 


പട്ടിക 


റിമാർക്ക് സ് 


കമ 
നമ്പർ 


വാഹന ഇനം 


രജിസ്റ്റർ നമ്പർ 


നിരതദ്രവ്യം 

₹ 


1 


Chevrolet Beat LS Car 


TN41 - AB - 9894 


2,125 


2 


Tata ACE 


KL - 50-6815 


1,200 


61 ( A ) പ്രകാരം 
സർക്കാരിലേക്ക് 
കണ്ടുകെട്ടിയ വാഹനം 


3 


Tata ACE 


KL - 50-6816 


1,100 


4 


Mahindra Gusto 


KL - 50E - 141 


675 


5 


Bajaj Pulsar Motor cycle 


KL - 500-5211 


540 


6 


Yamaha Raz 


KL - 50G - 589 


975 


7 


Yamaha Raz 


KL - 50F - 2410 


750 


8 


Bajaj Platina Bike 


KL - 52-8576 


175 


9 


Maruti Alto Car 


KL - 50 - H - 8824 


8,625 


10 


Maruti Ertiga 


KL - 13 - AA - 313 


11,750 


11 


Hero Passion Pro 


KL - 50E - 6461 


700 


12 


TVS Wego 


KL - 50C - 973 


450 


13 


Mahindra Jeep 


KL - 10H - 4122 


2.000 


14 


Bajaj Discover Motor Cycle 


KL - 9 - AA - 4212 


250 


15 


Hundai Eon Car 


KL - 57E - 8205 


3,250 


16 


Piaggio Auto 


KL - 09J - 6782 


350 


17 


Bajaj Pulsar Byke 


KL - 50H - 6142 


1,525 


ഇ - ലേല പ്രമാണങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാകുന്ന തീയതി- 30-10-2021 . 


ലേല തീയതി - 5-11-2021 . 


അടുത്ത ലേല തീയതി -- 17-11-2021 . 


അടുത്ത ലേല തീയതി - 1-12-2021 . 


16 -12 -2013 - ലെ 49 -ാം നമ്പർ കേരള ഗസറ്റിൽ പേജ് നമ്പർ 815 -ലെ വിജ്ഞാപന പ്രകാരം 
പ്രസിദ്ധീകരിച്ച് തിരുവനന്തപുരം സം ര ക്ഷ ണ വി ഭാഗം അ സിസ്റ്റന്റ് പിൻ സിപ്പൽ ചീഫ് 
ഫോറസ്റ്റ് കൺസർവേറ്ററുടെ 22-11-2013 - ലെ Pro . ( 5 ) -26274 / 2012-ാം നമ്പർ വിജ്ഞാപനപ്രകാരമുള്ള 
ലേലവ്യവസ്ഥകളും നിലവിലുള്ള മറ്റു വിവരങ്ങളും ഈ ഇ - ലേലത്തിനും ബാധകമായിരിക്കുന്നതാണ് . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


50 


KERALA GAZETTE 


Part III 


ഈ - ലേല 


മേൽ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളവയിൽ ഏതെങ്കിലും വാഹനം വിൽക്കാതിരിക്കുന്നതിനുള്ള 
അധികാരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ , മണ്ണാർക്കാട് ഡിവി ഷ നിൽ നിക്ഷിപ്തമായിരിക്കും . 
ടി ഇ- ലേ ല ത്തിൽ പങ്കെ ടു ക്കാൻ ആഗ്ര ഹിക്കുന്ന വ്യക്തികൾ മേൽ പറഞ്ഞ നിര തദവ്യം ലേ 
ദി വ സ ത്തിന്റെ തൊട്ടു തലേ ദിവസം വൈകിട്ട് 6 മണിക്ക് മുമ്പായി അടച്ചി രി ക്ക ണം . ഈ 
തുക MSTC- ക്ക് ഓൺ ലൈൻ വഴി ഡിമാന്റ് ഡാഫ്റ്റ് ആയി ഒടു ക്കേ ണ്ട താ ണ് . ലേല ത്തിൽ 
പങ്കെടുക്കുന്നയാളിന്റെ രജിസ്ട്രേഷൻ നമ്പർ നിരതദ്രവ്യം അടയ്ക്കുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കണം . 
നിര ത ദ വ്യം മുൻകൂർ അ ട ത ന്ന ലേല ക്കാ രന് മാത്രമേ ഇ - ലേ ല ത്തിൽ പങ്കെ ടു ക്കു വാൻ 
സാധിക്കുകയുള്ളു . 

വിജയിക്കുന്ന ലേലക്കാരൻ ഇ - ലേല തുകയുടെ 50 % വരുന്ന തുക ( EMD കഴിച്ച് ബാക്കി ) ലേല 
സ്ഥിരീകരണ അറിയിപ്പ് ലഭിച്ച് 7 ദിവസങ്ങൾക്കകം അടക്കേണ്ടതാണ് . ടി തുക കേരള സർക്കാരിന്റെ 
ഇ - ട്രഷറി സംവിധാനത്തിലൂടെയോ മണ്ണാർക്കാട് സബഷറിയിൽ പണമായോ അടയ്ക്കേണ്ടതാണ് . 
വിജയിയായ ലേലക്കാരൻ നിയമപ്രകാരവും കാലാകാലങ്ങളിൽ നിലവിലുള്ളതുമായ ജി . എസ് . റ്റി . 
യഥാസമയം അടയ്ക്കേണ്ടതുണ്ട് . 
പമാ ണ ങ്ങളും ഇ - ലേല ഷ ഡ ളുകളും www . mstcecommerce.com 

എന്ന 
വെബ് സൈറ്റിൽ ലഭ്യമാണ് . എല്ലാ ഇ - ലേല ( പമാ ണ ങ്ങളും www.mstcecommerce.com എന്ന 
വെബ്സൈറ്റിൽ കാണിച്ചിരിക്കുന്ന ഓൺലൈൻ കവറുകളിൽ ഓൺലൈനായി മാത്രം സമർപ്പിക്കേണ്ടതാണ് . 
ഇ - ലേല പ്രമാണങ്ങൾ www.msticecommerce.com എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി മാത്രമേ 
സ്വീകരിക്കുകയുള്ളൂ . നേരിട്ടോ തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന ഇ - ലേലപ്രമാണങ്ങൾ ഒരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല . 

ഓൺലൈൻ ഇ - ലേല പ്രമാണത്തോടൊപ്പം സ്കാൻ ചെയ്ത് ബന്ധപ്പെട്ട രേഖകൾ ഓൺലൈനായി 
സമർപ്പിക്കാത്തതും അവയുടെ ഒറിജിനൽ തുറക്കുന്നതിനുമുൻപ് സമർപ്പിക്കാത്തതുമായ ഇ - ലേല 
പമാണങ്ങൾ നിര സിക്ക പ്പെടുന്ന തുമാണ് . ഇ - ലേലവുമായി ബന്ധപ്പെട്ട മറ്റു വിവര ങ്ങൾ NIC- ൽ 
www.mstcecommerce.com എന്ന വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന ഹെൽപ്പ് ഡെസ്കിൽ നിന്നോ 
ഓഫീസ് സമയത്ത് ഈ ഓഫീസിൽ നിന്നോ അഗളി അട്ടപ്പാടി റെയിഞ്ചാ ഫീസുകളിൽ നിന്നോ 
അറിയാവുന്നതാണ് . ഇ - പേയ്മെന്റിന് ആവശ്യമായ വിവരങ്ങൾ ( ലേലക്കാരൻ ഇടപാടു നടത്തുന്ന 
കോർ ബാങ്കിംഗ് സൗകര്യമുളള ബാങ്ക് അക്കൗണ്ടിന്റെ വിശദവിവരങ്ങളും ഇ - മെയിൽ അഡ്രസ്സും ) 
ഇ - ലേലത്തോടൊപ്പം സമർപ്പിക്കേണ്ടതാണ് . ഈ വിവരങ്ങൾ ഉൾപ്പെടുത്താത്ത ഇ - ലേല പ്രമാണങ്ങൾ 
നിര സിക്ക പ്പെടുന്ന താണ് . ലേല ക്കാർ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിലും മറ്റും ഉണ്ടാകുന്ന 
അസൗകര്യങ്ങൾക്കും നഷ്ടത്തിനും വനം വകുപ്പ് ഉത്തരവാദിയായിരിക്കുന്നതല്ല . 

ടി ഇ - ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ സ്ഥിര മായ മേൽവിലാസവും 
കയ്യൊപ്പും സാക്ഷ്യ പ്പെടു ത്തിയ സർട്ടിഫിക്കറ്റ് ബന്ധ പ്പെട്ട വില്ലേ ജാഫീ സറിൽ നിന്നും വാങ്ങി 
ഇ - ലേലത്തിന് നിരതദ്രവ്യം കെട്ടിവെയ്ക്കുന്നതിനോടൊപ്പം ഓൺലൈനായി ഹാജരാക്കേണ്ടതാണ് . 
നിയമാനുസൃത തിരിച്ചറിയൽ കാർഡോ സർട്ടിഫിക്കറ്റോ ഇല്ലാത്തവരുടെ ഇ - ലേല പ്രമാണങ്ങൾ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല 

ടി ഇ- ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ലേലത്തിനു മുമ്പായി വാഹനങ്ങളുടെ 
ഗുണ നില വാരം നേരിൽ കണ്ട് ബോദ്ധ്യപ്പെടേ ണ്ട താണ് . ഈ വിജ്ഞാപന തീയതിക്ക് മുമ്പായി 
ദർഘാസ് ലേലം സംബ ന്ധ മായി സർക്കാർ ഉത്തരവുകൾ എന്തെങ്കിലും ഉണ്ടായാൽ ആയതും ടി 
ഇ - ലേലത്തിന് ബാധകമായിരിക്കും . മുകളിൽ കാണിച്ചിരിക്കുന്ന തീയതിയിൽ നടക്കുന്ന ഇ - ലേലത്തിൽ 
വിറ്റ് പോകാത്ത വാഹനങ്ങൾ അടുത്ത ലേല തീയതി യിൽ തന്നെ ഇ- ലേലം നട ത്തു ന്നതാ ണ് . 
ഇതിനായി മറ്റൊരു ഇ - ലേല പരസ്യം പ്രസിദ്ധപ്പെടുത്തുന്നതല്ല . 

കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിൽ നിന്നോ ( ഫോൺ : 04924-222574 ) , അഗളി റെയിഞ്ച് ഫോറസ്റ്റ് 
ഓഫീസ് ( ഫോൺ : 8547602309 ) കാര്യാലയത്തിൽ നിന്നോ പ്രവൃത്തി ദിവസങ്ങളിൽ പ്രവൃത്തി സമയത്ത് 
ലഭ്യമാണ് . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


02th November 2021 


KERALA GAZETTE 


51 


No. A2-7395 / 2016 . 


18th October 2021 . 


The following condemned / confiscated vehicles will be offered for sale by e - auction on 5th 
November 2021 through MSTC . Those who registered for auction with MSTC company only can 
have the right to participate in e - auction . Further details can be had from the website 
www.mstcsecommerce.com or Phone No. 04924222574/8547602309/8547602308 . 


SCHEDULE 


S / 
No. 


Type of Vehicle 


Remarks 


Reg . 
No. 


EMD 
₹ 


1 


Chevrolet Beat LS Car 


TN41 - AB - 9894 


2.125 


Confiscated vehicle 
under 61 ( A ) 


2 


Tata ACE 


KL - 50-6815 


1,200 


3 


Tata ACE 


KL - 50-6816 


1.100 


4 


Mahindra Gusto 


KL - 50E - 141 


675 


- 


5 


Bajaj Pulsar Motor cycle 


KL - 50C - 5271 


540 


6 


Yamaha Raz 


KL - 50G - 589 


975 


7 


Yamaha Raz 


KL - 50F - 2410 


750 


8 


Bajaj Platina Bike 


KL - 52-8576 


175 


9 


Maruti Alto Car 


KL - 50 - H - 8824 


8,625 


10 


Maruti Ertiga 


KL - 13 - AA - 313 


11,750 


11 


Hero Passion Pro 


KL - 50E - 6461 


700 


- 


12 


KL - 50C - 973 


450 


TVS Wego 
Mahindra Jeep 


13 


KL - 10H - 4122 


2,000 


14 


KL - 9 - AA - 4212 


250 


Bajaj Discover Motor Cycle 
Hundai Eon Car 


15 


KL - 57E - 8205 


3.250 


16 


Piaggio Auto 


KL - 09J - 6782 


350 


17 


Bajaj Pulsar Byke 


KL - 50H - 6142 


1.525 


Date from which the relevant documents of e - aution will be available in the 
website - 30-10-2021 . 

Date from which the bidders can be participate in the e - auction — 5-11-2021 . 
Next auction date - 17-11-2021 . 
Third auction date - 1-12-2021 . 


The sale will be subjected to the conditions notified Page No. 815 of 49th Gazette 
dated 16-12-2013 published by Additional Principal Chief Conservator of Forests 
( Pro . ) , Thiruvananthapuram vide Letter No. Pro . ( 5 ) 26274/12 dated 22-11-2013 . The existing 
rules and sale conditions are also applicable to this e - auction . 

The Divisional Forest Officer , Mannarkkad reserves all the right to exclude any other vehicles 
shown in the schedule above for sale . EMD amount for vehicle can be remitted through online 
payment system to MSTC by 6 p . m . on the previous day of the e - auction . The buyer registration 
number has to be mentioned while paying the EMD . If the sale value of vehicle is not paid within 
the specified time period against any of the bid lot by the H1 bidder , the EMD will be forfeited . 


a 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


52 


KERALA GAZETTE 


Part III 


The successful bidder , 50 % of the bid value after adjusting the EMD already remitted shall be 
paid within 7 working days of issuance of acceptance letter . The mode of payment is through 
e - treasury of Government of Kerala or by cash in Sub Treasury , Mannarkkad . The successful 
bidder shall be paid the GST within time , 

e - Auction document and connected records are available in the website : 
www.mstcecommerce.com . All bids / e - auction documents are to be submitted online only and in the 
designated online cover ( s ) on the www.mstcecommerce.com website and e- auction document 
submitted manually / through post will not be entertained . 

Online e - auction bids are to be accompanied with relevant documents . e - Auction / bids received 
online without the scanned copies of relevant documents will not be considered and shall be 
summarily rejected . Any further clarification on this e - auction can be obtained from NIC / the 
e - auction help desk number available in the www.mstcecommerce.com , website and from the Office 
of the Divisional Forest Officer , Mannarkkad / Office of the Agali / Attappady Range Forest Officer 
during the office hours . The details regarding e - payment ( Bidder's Bank account number , where 
he / she is having core banking facility and e - mail ID ) should be submitted along with the e - Auction 
document . e - auction documents without these details will not be accepted . Technical bid and financial 
bid shall be submitted in their respective designated online covers . The Forest department will not be 
responsible for any inconvenience or loss to the bidder while uploading / downloading the bid . 


The bidders who wished to participate in the e - auction should produce a certificate showing 
the permanent address and signature of the bidders duly attested by the concerned Village Officer , 
or any other approved identity document along with the EMD through online . Those who do not 
produce any approved identity card or certificate will not be eligible to participate in the e - auction . 


Intending persons may ensure the quality of the above vehicles put up for e - auction before the 
commencement of the same and no complaints will be entertained after e - auction . Any further 
notification to the sale conditions that may be issued by the Government after the issuance of this 
notification will also be applicable to this tender cum auction . The unsold vehicles will be sold on the 
next auction date shown above and separate notification will not be published for the same . 


If any modifications or change in the sale conditions are intimated by the Additional Principal 
Chief Conservator of Forests ( Pro . ) , Thiruvananthapuram that will also be applicable to this 
e - auction . The undersigned reserves the right to alter the number of vehicles mentioned above 
schedule or to cancel the e - auction of any vehicle without further notice . 


Further details and information can be had from Divisional Forest Officer , Mannarkkad 
( Phone : 04924-222574 ) or Range Office , Agali ( Phone : 8547602309 ) during working hours . 


Divisional Forest Office , 
Mannarkkad . 


( Sd . ) 
Divisional Forest Officer . 
( For and on behalf of the Governor of Kerala ) 


a 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


02th November 2021 


KERALA GAZETTE 


53 


നെന്മാറ ഡിവിഷൻ 


ഇ - ലേല വിജ്ഞാപനം 


നമ്പർ 02-2704 2021 


2021 ഒക്ടോബർ 5 . 


നെന്മാറ വനം ഡിവിഷനിൽ നെല്ലിയാമ്പതി റെയിഞ്ചിലെ തിരുവഴിയാട് സെക്ഷൻ ക്വാർട്ടേഴ്സിൽ 
നിന്നും ഇളക്കി മാറ്റിയ മേച്ചിൽ ഓടുകൾ വിൽപ്പന നടത്തുന്നതിന് താഴെ പട്ടികയിൽ സൂചിപ്പിച്ചിരിക്കുന്ന 
തീയതികളിൽ നെന്മാറ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനോ തിരുവനന്തപുരം സംരക്ഷണവിഭാഗം അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് 
ഫോറസ്റ്റ് കൺസർവേറ്ററുടെ 3-12-2014 - ലെ പാ ( 4 ) -26243 / 13 -ാം നമ്പരായി 23-12-2014 - ലെ 50 -ാം നമ്പർ 
കേരള ഗസ്റ്റിൽ നിന്നും വാല്യം 3 -ൽ പരസ്യപ്പെടുത്തിയിട്ടുള്ള വിശദമായ ദർഘാസ് / ലേല 
വ്യവസ്ഥകൾക്കും , 16 -9-2014 - ലെ വോള്യം 3 പാർട്ട് 3 , 36 -ാം നമ്പർ കേരള സർക്കാർ ഗസ്റ്റിൽ 
പ്രസിദ്ധീകരിച്ചിട്ടുള്ള അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( സംരക്ഷണം ) , 
തിരുവനന്തപുരത്തിന്റെ 21-8-2014 - ലെ പാ ( 4 ) -2943 2013 നമ്പർ നിബന്ധനകളും , 4-11-2014 - ലെ വോള്യം 
3 പാർട്ട് 3 , 43 -ാം നമ്പർ കേരള സർക്കാർ ഗസ്റ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള അഡീഷണൽ പ്രൻസിപ്പൽ 
ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ , തിരുവനന്തപുരത്തിന്റെ 17 -10 -2014 - ലെ പാ4-29243 13 നമ്പർ 
നിബന്ധനകളും 24-2-2015 - ലെ കേരള സർക്കാർ ഗസ്റ്റ് വോള്യം 4 പാർട്ട് 38 -ാം നമ്പർ പ്രകാരമുള്ള 
അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( വിജിലൻസ് ) , തിരുവനന്തപുരത്തിന്റെ 
3-2-2015 - ലെ പാ 4 - 29243 / 13 നമ്പർ വിജ്ഞാപനങ്ങൾക്ക് വിധേയമായും , വനം വകുപ്പിൽ 
അതാതു സമയത്ത് നിലവിലുള്ള മറ്റു നിയമങ്ങൾക്കും കാലാകാലങ്ങളിൽ സർക്കാർ പുറപ്പെടുവിക്കുന്ന 
ഉത്തരവുകൾക്കും വിധേയമായി ഇ - ലേലത്തിലൂടെ വിൽപ്പന നടത്തുന്നതാണ് . എം.എസ്.ടി.സി. 
കമ്പനിയിൽ ലേലത്തിനായി രജിസ്റ്റർ ചെയ്ത വ്യക്തികൾക്ക് ലേലത്തിൽ പങ്കെടുക്കാവുന്നതാണ് . ടി 
ഇ - ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഇ - ലേലത്തിന് മുൻപ് ? 500 ( 

അഞ്ഞൂറ് രൂപ ) 
ഇ - പേയ്മെന്റായി ഇ - ട്രഷറി / ഡിമാന്റ് ഡാഫ്റ്റ് ( ഓൺലൈൻ ) എം . എസ് . റ്റി . സി . ലിമിറ്റഡ് വഴി 
നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതാണ് . വിജയിയായ ഇ - ലേലക്കാരൻ നിയമപ്രകാരവും കാലാകാലങ്ങളിൽ 
നിലവിലുള്ളതുമായ വാറ്റ് , വനവികസന നികുതി , ആദായ നികുതി , മറ്റ് ബന്ധപ്പെട്ട നികുതികൾ എന്നിവ 
യഥാസമയം അടയ്ക്കേണ്ടതാണ് . 


ഇ- ലേല 

പമാ ണ ങ്ങളും ഇ - ലേല ഷഡ ളുകളും WWW.mstcecommerce.com എന്ന 
വെബ്സൈറ്റിൽ ലഭ്യമാണ് . ഇ - ലേലത്തിനോടൊപ്പം സമർപ്പിക്കുന്നതിനുള്ള നിരതദ്രവ്യം സ്റ്റേറ്റ് ബാങ്ക് 
ഓഫ് ട്രാവൻകൂറിന്റെ ഇന്റർനെറ്റ് ഓൺലൈൻ ബാങ്കിംഗ് വഴിയോ മറ്റ് ബാങ്കുകളുടെ കാര്യത്തിൽ NEFT 
വഴിയോ ഓൺ ലെ നായി ഇ - ലേലത്തി നൊപ്പം സമർപ്പി ക്കേ ണ്ട താ ണ് . ഇ - ലേല പ്രമാണങ്ങൾ 
സമർപ്പിക്കുവാൻ www.mstcecommerce.com എന്ന വെബ്സൈറ്റ് ഉപയോഗിക്കേണ്ടതാകുന്നു . 

എല്ലാ ഇ - ലേല പ്രമാണങ്ങളും www.mstcecommerce.com എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി 
മാത്രം സമർപ്പിക്കേണ്ടതാണ് . ഇ - ലേപമാണങ്ങൾ www.mstcecommerce.com എന്ന വെബ്സൈറ്റി 
ലൂടെ ഓൺലൈനായി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ . നേരിട്ടോ തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന ഇ - ലേല 
പ്രമാണങ്ങൾ ഒരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 


ഓൺലൈൻ ഇ - ലേല പ്രമാണത്തോടൊപ്പം സ്കാൻ ചെയ്ത് ബന്ധപ്പെട്ട രേഖകൾ ഓൺലൈ 
നായി സമർപ്പിക്കാത്തതും അവയുടെ ഒറിജിനൽ തുറക്കുന്നതിനുമുൻപ് സമർപ്പിക്കാത്തതുമായ ഇ - ലേല 
പ്രമാണങ്ങൾ നിരസിക്കപ്പെടുന്നതാണ് . ഇ - ലേലവുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ NIC- ൽ നിന്നോ 
www.mstcecommerce.com എന്ന വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന ഹെൽപ്പ് ഡെസ്കിൽ നിന്നോ ഈ 
ഓഫീസിൽ നിന്നോ അറിയാവുന്നതാണ് . ഇ - പേമെന്റിന് ആവശ്യമായ വിവരങ്ങൾ ലേലക്കാരൻ 
ഇടപാടു നടത്തുന്ന കോർ ബാങ്കിംഗ് സൗകര്യമുള്ള ബാങ്ക് അക്കൗണ്ടിന്റെ വിശദവിവരങ്ങളും ഇ - മെയിൽ 
അഡ്രസ്സും ഇ - ലേലത്തോടൊപ്പം സമർപ്പിക്കേണ്ട താണ് . ഈ വിവരങ്ങൾ ഉൾപ്പെടുത്താത്ത ഇ - ലേല 
പ്രമാണങ്ങൾ നിരസിക്കപ്പെടുന്നതാണ് . ടെക്നിക്കൽ ബിഡും ഫിനാൻഷ്യൽ ബിസ്സും അതിനായി 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


54 


KERALA GAZETTE 


Part III 


പറ ഞ്ഞി രിക്കുന്ന അതാത് കവ റു ക ളിൽ മാത്രം സമർപ്പിക്കേ ണ്ട താ ണ് . ലേലക്കാർ വിവ ര ങ്ങൾ 
അപ്ലോഡ് ചെയ്യുന്നതിലും മറ്റും ഉണ്ടാകുന്ന അസൗകര്യങ്ങൾക്കും നഷ്ടത്തിനും വനം വകുപ്പ് ഉത്തര 
വാദിയായിരിക്കുന്നതല്ല . ലേലത്തിൽ പങ്കുകൊള്ളുന്നയാളിന്റെ രജിസ്ട്രേഷൻ നമ്പർ നിരതദ്രവ്യം 
അടയ്ക്കുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കണം . രജിസ്റ്റർ ചെയ്ത് നിരതദ്രവ്യം മുൻകൂർ അടയ്ക്കുന്ന 
ലേലക്കാരന് മാത്രമേ ക്രമപ്രകാരമുള്ള ലോട്ടുകളുടെ ഇ - ലേലത്തിൽ പങ്കെടുക്കുവാൻ സാധിക്കുകയുള്ളു . 


ടി ഇ - ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ സ്ഥിരമായ മേൽവിലാസവും 
കയ്യൊപ്പും സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസറിൽ നിന്നും വാങ്ങി 
ഇ - ലേലത്തിന് നിരതദ്രവ്യം കെട്ടിവയ്ക്കുന്നതോടൊപ്പം ഓൺലൈനായി ഹാജരാക്കേണ്ടതാണ് . 
നിയമാനുസൃത തിരിച്ചറിയൽ കാർഡോ സർട്ടിഫിക്കറ്റോ ഇല്ലാത്തവരുടെ ഇ - ലേല പ്രമാണങ്ങൾ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 

വിജയിയായ ലേലക്കാരൻ ലേലവിലയുടെ 35 % തുക ലേല സ്ഥിരീകരണ അറിയിപ്പ് ലഭിച്ച് ഏഴ് 
പ്രവൃത്തി ദിവസങ്ങൾക്കകം അടയ്ക്കേണ്ടതാണ് . ടി തുക കേരള സർക്കാരിന്റെ ഇ - ട്രഷറി സംവിധാനത്തി 
ലൂടെ അടയ്ക്കേണ്ട താണ് . ലേല നിബന്ധനകളിൽ അഡീഷ ണൽ പിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് 
കൺസർവേറ്റർ ( സംരക്ഷണം ) , തിരുവനന്തപുരം ഏതെങ്കിലും ഭേദഗതിയോ മാറ്റമോ വരുത്തിയാൽ 
ആയത് ഈ ലേലത്തിനും ബാധകമായിരിക്കുന്നതാണ് . പട്ടികയിൽ പറഞ്ഞിട്ടുള്ള ഓട് , കൊക്കോട് , 
സ്കാപ്പ് എന്നിവയിൽ മാറ്റം വരുത്തുന്നതിനോ , മറ്റൊരറിയിപ്പ് കൂടാതെ ലേലം റദ്ദ് ചെയ്യുന്നതിനുള്ള 
അധികാരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ , നെൻമാറയിൽ നിക്ഷിപ്തമായിരിക്കും . 

ഇ - ലേല വിൽപ്പനയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്ന 
ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരവും അളവുകളും മറ്റു വിശദവിവരങ്ങളും കണ്ട് ബോദ്ധ്യപ്പെട്ടിരിക്കേണ്ടതും 
ഇ - ലേലത്തിനുശേഷം ഈ വക കാര്യങ്ങളെക്കുറിച്ചുള്ള യാതൊരു പരാതിയും പരിഗണിക്കുന്നതല്ലാത്തതു 
മാകുന്നു . 


ഇ- ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ എം . എസ് . ടി . സി . ലിമിറ്റഡിന്റെ 
ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം . ഇ - ലേല നിബന്ധനകൾ എം . എസ് . ടി.സി. ലിമിറ്റഡിന്റെ 
www.mstcecommerce.com nom comioonglos esjoom . 
കൂടുതൽ വിവരങ്ങൾ 

ഓഫീ സിലോ ( ഫോൺ : 04923 243179 , ഇ - മെയിൽ 
dfo-nenmara.for@kerala.gov.in ) നെല്ലി യാമ്പതി റെയിഞ്ച് ഫോറസ്റ്റ് ഓഫീസിലോ പ്രവൃത്തി 
സമയങ്ങളിൽ ( ഫോൺ -04922 258655 ) ലഭ്യമാണ് . 


ഇ 


: 


പട്ടിക I 


കമ 


ഇനം 


അളവ് 


ഇ.എം.ഡി. 


ജി.എസ്.ടി 


അനുമാനിക്കുന്ന 

തുക 
രൂപയിൽ 


ആകെ 
തുക 


ഈ - ലേല 
തീയതി 


നം . 


1 


ഓട് 


1500 എണ്ണം 


2.00 എണ്ണം 


3000.00 


5 % 


5-11-2021 


2 


മൊക്കോട് 


10 എണ്ണം 


10.00 എണ്ണം 


100.00 


5 % 


17-11-2021 


200 


29-11-2021 


3 


സ്ട്രാപ്പ് 


30 കി.ഗ്രാം 


25.00 / KG 


750.00 


18 % 


( രാവിലെ 
11.30 മുതൽ 
3.30 വരെ ) 


ആകെ തുക 


3850.00 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


02th November 2021 


KERALA GAZETTE 


55 


No. 02-2704 / 2021 . 


5th October 2021 . 


It is hereby notified for the general information of the public that tiles , corner tiles and scrap 
collected from maintenance of Thiruvazhiyad Section quarters of Nelliyampathy Range under this 
Division . Action sale conditions published in Kerala Gazette No. 50 Vol . III dated 23-12-2014 of 
Additional Principal Chief Conservator of Forests ( Protection ) , Thiruvananthapuram vide notification 
No. Pro ( 4 ) 26243/13 dated 3-12-2014 , Notification No. Pro ( 4 ) 29243/13 dated 21-8-2014 of Additional 
Principal Chief Conservator of Forests ( Protection ) , Thiruvananthapuram published in Kerala Gazette 
No. 36 , Vol : 3 Part 3 dated 16-9-2014 , Notification No.Pro . ( 4 ) 29243/13 dated 17-10-2014 of 
Additional Principal Chief Conservator of Forests ( Protection ) , Thiruvananthapuram published in 
Kerala Gazette No. 431 , Vol : 3 Part 3 dated 4-11-2014 , Notification No. ( 4 ) 29243/13 dated 3-2-2015 
of Additional Principal Chief Conservator of Forests ( Protection ) , Thiruvananthapuram published in 
Kerala Gazette No.8 , Vol : 3 Part 3 dated 24-2-2015 and other rules in force , as per schedule 
furnished below . Those who wish to participate have to remit an amount of 20,000 as EMD as 
e - payment before the e - auction through MSTC limited . Successful bidders will have to remit 35 % of 
the bid amount on the e - auction itself through e - payment . Successful bidders will have to remit the 
balance value , VAT , Income Tax and such other taxes that are prevailing at the time of e - auction 
within the stipulated time limit . 
E - auction documents and connected records are available in 

are available in the website : 
www.mstcecommerce.com . The Earnest Money Deposit should be submitted on 
e - payment / e - treasury / demand draft / MSTC through the internet online banking or through NEFT for 
other banks . For submission of e - auction visit the website www.mstcecommerce.com . All bids / 
e - auction documents are to be submitted online only and in the designated online cover ( s ) / envelope ( s ) 
on the www.mstcecommerce.com website and e - auction documents submitted manually / through post 
will not be entertained . 


Online e - auction / bids are to be accompanied with relevant documents . E - auction / bids received 
online without scanned copies of relevant documents will not be considered and shall be summarily 
rejected . Any further clarification on this e - auction can be obtained from NIC / the e - auction help 
desk number available in the www.mstcecommerce.com website and from the office of the 
Divisional Forest Officer , Nenmara during the office hours . Details regarding e - payment ( Bidder's 
Bank Account No. where he / she is having core banking facility and email id ) should be submitted 
along with the e - auction documents . E - auction documents without these details will not be accepted . 
Technical bid and financial bid shall be submitted in their respective designated online covers . The 
Forest Department will not be responsible for any inconvenience or loss to the Bidder while 
uploading / downloading the bid . 

The bidders who wish to participate in the e - auction should produce a certificate showing the 
permanent address and signature of the bidders duly attested by the concerned Village Officer , or 
any other approved Identity Documents along with the EMD through online . 

. 
Those who do not produce any approved Identity Card or Certificate will not be eligible to 
participate in the e - auction . 

If any modification shown change in the sale conditions are intimated by the Additional 
Principal Chief Conservator of Forests ( Protection ) , Thiruvananthapuram , that will also be applicable 


a 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


56 


KERALA GAZETTE 


Part III 


to this E - auction sale . The undersigned reserves the right to alter the quantities of the materials 
mentioned in the schedule or to cancel the E - auction of any materials without further notice . 


The intending bidders should satisfy themselves about the quality and quantity of the materials 
put up for E - auction sale and no complaints will be entertained after the e - auction . The Quantity that 
may become ready for sale aftter the publication of this notification will also be included in the 
e - auctiion . Any further notification to the sale conditions that may be issued by the Government after 
the issuance of this notification will also be applicable to this e - auction . The unsold materials in the 
e - auction will be re - auctioned . Further details of E - auction sale will be available from this office 
( Phone No. 0492-3243179 , e - mail : dfo-nenmara.for@kerala.gov.in or Nelliyampathy Range Office , 
Phone No. 0492-2258655 ) 


2 


TABLE I 


Si . 


Item 


Quantity 


Estimate 


Total 


EMD 


GST 


E - Auction 


No. 


Amount 


Date 


Amount 

( ₹ ) 


1 


Tiles 


1500 Nos 


2.00 / Nos 


3000.00 


5 % 


5-11-2021 


2 


Corner Tiles 


10 Nos 


10.00 / Nos 


100.00 


5 % 


17-11-2021 
29-11-2021 


200 


3 


Scrap 


30 Kg 


25.00 / Kg 


750.00 


18 % 


( 11.00 Am to 

3.30Pm ) 


Total 


3850.00 


Office of the Divisional 
Forest Office , 
Nenmara Division . 


( Sd . ) 
Divisional Forest Officer . 

( for and on behalf of 
Governor of Kerala ) 


a 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


02th November 2021 


KERALA GAZETTE 


57 


കാസറഗോഡ് ഡിവിഷൻ 


ഇ - ലേല പരസ്യം 


നമ്പർ കെ . ജി . എ4-4257 2020 . 

2021 സെപ്റ്റംബർ 29 . 
കാസറഗോഡ് ഡിവിഷനിൽ , വിവിധ വനം കേസ്സുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളതും 1961 - ലെ കേരള 
വനനിയമം 61 ( എ ) വകുപ്പനുസരിച്ച് സർക്കാരിലേക്ക് കണ്ടുകെട്ടിയിട്ടുള്ളതുമായ താഴെ പറയുന്ന 
വാഹ ന ങ്ങൾ ഇപ്പോഴത്തെ സ്ഥിതിയിലും അവസ്ഥയിലും ഇ - ഓക്ഷൻ മുഖേന താഴെ പറയുന്ന 
തീയതികളിൽ ലേലം ചെയ്ത് വിൽക്കുന്നതായിരിക്കും . 

MSTC കമ്പനിയിൽ ലേലത്തിനായി രജിസ്റ്റർ ചെയ്ത വ്യക്തികൾക്ക് ലേലത്തിൽ പങ്കെടുക്കാവുന്ന 
താണ് . വിശദ വിവരത്തിനായി www.mstcecommerce.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക . കൂടാതെ 
0471 2529137 , 0471 2326686 എന്നീ നമ്പരുകളിലും MSTC അധികാരികളുമായി ബന്ധപ്പെടാവുന്നതാണ് . 
അടങ്കൽ തുക 3,21,000 രൂപ . 


പട്ടിക 


കമ 
നമ്പർ 


ഫയൽ / കേസ്സ് 

നമ്പർ 


വാഹനത്തിന്റെ ഇനവും 

നമ്പരും 


നിരതദ്രവ്യം 

₹ 


വാഹനം 
സൂക്ഷിച്ചിരിക്കുന്ന 

സ്ഥലം 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


1 


OR - 13 / 12 


2.200 


KL - 14-2882 
Goods Carrier Truck 
( TATA 407 ) 1993 Model 


കാസറഗോഡ് റെയിഞ്ച് 
ഫോറസ്റ്റ് ഓഫീസ് പരിസരം 


2 


OR - 01 14 


5,000 


KA - 12-2360 
Swaraj Mazda MGV Truck 
1995 Model 


പരപ്പ് സെക്ഷൻ ഫോറസ്റ്റ് 
ഓഫീസ് പരിസരം 


3 


OR - 0715 


700 


K A- ] 4 - K - 9762 
TVS Star City Motor Cycle 
2011 Model 


ബന്തടുക്ക സെക്ഷൻ 
ഫോറസ്റ്റ് ഓഫീസ് പരിസരം 


4 


OR - 07 / 14 


600 


KL - 60 - G - 1807 
Bajaj Discover 100 Motor Cycle 
2013 Model 


കാഞ്ഞങ്ങാട് റെയിഞ്ച് 
ഫോറസ്റ്റ് ഓഫീസ് പരിസരം 


5 


OR - 08 / 14 


250 


KL - 14 - G - 9744 
Hero Honda Hunk Motor Cycle 
2008 Model 


കാഞ്ഞങ്ങാട് റെയിഞ്ച് 
ഫോറസ്റ്റ് ഓഫീസ് പരിസരം 


6 


OR - 01 / 15 


500 


KL - 60 - E - 4471 
Hero Honda Hunk Motor Cycle 
2012 Model 


കാഞ്ഞങ്ങാട് റെയിഞ്ച് 
ഫോറസ്റ്റ് ഓഫീസ് പരിസരം 


7 


OR - 06 / 15 


500 


KL - 14 - H - 2340 
Honda Unicon Bike 
2009 Model 


കാഞ്ഞങ്ങാട് റെയിഞ്ച് 
ഫോറസ്റ്റ് ഓഫീസ് പരിസരം 


8 


OR - 11 16 


550 


KL - 60 - F - 9557 
Yamaha Scooter 
2013 Model 


കാഞ്ഞങ്ങാട് റെയിഞ്ച് 
ഫോറസ്റ്റ് ഓഫീസ് പരിസരം 


9 


OR - 01 / 17 


5.000 


KL - 60 - C - 1339 
Maruti Alto Car 
2010 Model 


കാഞ്ഞങ്ങാട് റെയിഞ്ച് 
ഫോറസ്റ്റ് ഓഫീസ് പരിസരം 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


58 


KERALA GAZETTE 


Part III 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


10 


OR - 0517 


1,300 


KL - 60 - K - 233 
Bajaj Discover 125 Motor Cycle 
2015 Model 


കാഞ്ഞങ്ങാട് റെയിഞ് 
ഫോറസ്റ്റ് ഓഫീസ് പരിസരം 


11 


OR - 12 / 17 


1.500 


KL - 19 - T - 6981 
Honda CB Unicorn Motor Cycle 
2014 Model 


കാഞ്ഞങ്ങാട് റെയിഞ്ച് 
ഫോറസ്റ്റ് ഓഫീസ് പരിസരം 


12 


OR - 07 / 18 


1,500 


KL - 60 - M - 924 
Honda Activa Scooter 
2017 Model 


കാഞ്ഞങ്ങാട് റെയിഞ്ച് 
ഫോറസ്റ്റ് ഓഫീസ് പരിസരം 


13 


OR - 1720 


12,500 


KL - 60 - M - 7870 
Tata Magic IRIS Motor Cab 
2017 Model 


കാഞ്ഞങ്ങാട് റെയിഞ്ച് 
ഫോറസ്റ്റ് ഓഫീസ് പരിസരം 


ലേല തീയതി - 24-11-2021 . 


ടി ലേലത്തിൽ അന്നേ ദിവസം ആരും പങ്കെടുക്കാതെ വരികയോ , മറ്റ് കാരണങ്ങളാൽ ലേലം 
നടക്കാതെ വരികയോ , അല്ലെങ്കിൽ മേൽ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വാഹനങ്ങൾ ഏതെങ്കിലും 
വിൽപ്പന നടത്താതെ ബാക്കി വരികയോ ചെയ്താൽ അവ താഴെ പറയുന്ന ദിവസങ്ങളിൽ MSTC 
കമ്പനി മുഖേന ഇ - ലേലം ചെയ്ത് വിൽപ്പന നടത്തുന്നതാണ് . 


ലേല തീയതി - 16-12-2021 , 30-12-2021 , 27-1-2022 , 24-2-2022 . 


മേൽ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളവയിൽ ഏതെങ്കിലും വാഹനം വിൽക്കാതിരിക്കുന്നതിനുള്ള 
അധികാരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ കാസറഗോഡിൽ നിക്ഷിപ്തമായിരിക്കും . ലേലം ചെയ്യുന്ന 
വാഹനത്തിന്റെ നിരതദ്രവ്യം ലേല ദിവസത്തിന്റെ തൊട്ടു തലേ ദിവസം വൈകിട്ട് 5 മണിക്ക് മുമ്പായി 
അടച്ചിരിക്കണം . ഈ തുക ഓൺലൈൻ മുഖേനയോ , ഡിമാന്റ് ഡ്രാഫ്റ്റ് മുഖേനയോ ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസർ കാസറഗോഡിന്റെ പേരിൽ അടയ്ക്കാവുന്നതാണ് . ലേലത്തിൽ പങ്കെടുക്കുന്നയാളിന്റെ 
രജിസ്ട്രേഷൻ നമ്പർ , നിരതദ്രവ്യം അടയ്ക്കു മ്പോൾ രേഖപ്പെടുത്തിയിരിക്കണം . രജിസ്റ്റർ ചെയ്ത് 
നിരതദ്രവ്യം മുൻകൂർ അടയ്ക്കുന്ന ലേലക്കാരന് മാത്രമേ വാഹനങ്ങളുടെ ക്രമപ്രകാരമുള്ള ഇ - ഓക്ഷനിൽ 
പങ്കെടുക്കുവാൻ സാധിക്കുകയുള്ളു . 

വാഹനങ്ങൾ ബന്ധ പ്പെട്ട റെയിഞ്ചാഫീസറുടെ അനുവാദത്തോടുകൂടി ആഫീസ് സമയത്ത് 
പരിശോധിക്കാവുന്നതും , വാഹനത്തിന്റെ ഗുണനിലവാരം കണ്ട് ബോധ്യപ്പെടാവുന്നതുമാണ് . ലേലത്തിന് 
ശേഷം തൽസംബന്ധമായ യാതൊരു പരാതികളും സ്വീകരിക്കുന്നതല്ല . 


വാഹനത്തിന്റെ ആർ.സി. ബുക്ക് ലഭ്യമല്ലാതായാൽ ലേലക്കാർ സ്വന്തം ഉത്തരവാദിത്വത്തിലും 
ചിലവിലും ഡ്യൂപ്ലിക്കേറ്റ് ആർ.സി. ബുക്ക് ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കേണ്ടതാണ് . 

ലേലം സംബന്ധിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിലവിലുള്ള പൊതുനിയമങ്ങളും മറ്റ് നിബന്ധന 
കളും ഈ ലേലത്തിനും ബാധകമായിരിക്കും . 


ഇ - ഓക്ഷൻ നിബന്ധനകളിൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( ഫോറസ്റ്റ് , ലാന്റ് & 
റിസോഴ്സസ് ) , തിരുവനന്തപുരം എന്തെങ്കിലും ഭേദഗതിയോ മാറ്റമോ വരുത്തിയാൽ ആയത് ഈ 
ലേ ത്തിനും ബാധ ക മാ യി രി ക്കു ന്ന തും , ടി വി വരം ലേല ത്തിന് മുമ്പ് പങ്കെ ടു ക്കു ന്ന വരെ 
അറിയിക്കുന്നതുമാണ് . മുകളിൽ പറഞ്ഞിട്ടുള്ള വാഹനങ്ങളുടെ എണ്ണത്തിൽ മാറ്റം വരുത്തുന്നതിനോ , 
മറ്റൊരറിയിപ്പ് കൂടാതെ ലേലം റദ്ദ് ചെയ്യുന്നതിനോ ഉള്ള അധികാരം കാസറഗോഡ് ഡിവിഷണൽ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


02th November 2021 


KERALA GAZETTE 


59 


ഫോറസ്റ്റ് ഓഫീസിൽ നിക്ഷിപ്ത മാ യി രി ക്കും . ഇ- ഓക്ഷൻ സംബ ന്ധിച്ച വിശ ദ വി വ ര ങ്ങൾ 
താഴെ കൊടു ത്തി രി ക്കുന്ന മേൽ വിലാ സ ങ്ങ ളിൽ , ഇ- മെയിൽ ഫോൺ നമ്പർ എന്നി വ യിൽ 
ബന്ധപ്പെടാവുന്നതാണ് . 


ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ , കാസർഗോഡ് ഡിവിഷൻ , വനശ്രീ കോംപ്ലക്സ് , ഉദയഗിരി , 
വിദ്യാനഗർ ( പി.ഒ. ) , കാസറഗോഡ് , പിൻ -671 123 . 


ഫോൺ നമ്പർ : 04994 256119 , 9447979076 


ഇ - മെയിൽ 

: dfo - kgd.for ( @ kerala.gov.in 
റെയിഞ്ച് ഫോറസ്റ്റ് ഓഫീസ് , കാഞ്ഞങ്ങാട് : 0467 2207077 , 8547602600 
റെയിഞ്ച് ഫോറസ്റ്റ് ഓഫീസ് , കാസറഗോഡ് : 04994 225072 , 8547602576 


ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ കാര്യാലയം , 
കാസറഗോഡ് . 


( ഒപ്പ് ) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ 

( കേരള ഗവർണ്ണർക്കുവേണ്ടി ) . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.1 1.02 ( 4:11:21 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


